Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കേരൽ 


ള സർക്ക 


NMENT OF 


വി 
ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


1st November 2011 
| 2011 നവംബർ 1 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


- 43 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


10th Karthika 1933 
1933 കാർത്തികം 10 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 

ദർഘാസ് തുറന്ന് പരിശോധിക്കുന്ന തീയതിയും 

സമയവും -- 10 - 11 - 2011, 3 മണി. 
നമ്പർ ജി. ഡബ്ളിയു . ഡി. ഐ / 528 / 2009. 2011 ഒക്ടോബർ 7 . 

ജോലി ചെയ്തു തീർക്കേണ്ട കാലാവധി 60 ദിവസം. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജലവകുപ്പ്, ജില്ലാ ഓഫീസർ, 

മറ്റു വ്യവസ്ഥകൾ 
തൊടുപുഴ, ഇടുക്കി താഴെപ്പറയുന്ന പ്രവൃത്തിക്ക് പരിചയ 
സമ്പന്നരായ കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള - 1. പൂരിപ്പിച്ച ദ ർ ഘാ സു കൾ ജില്ലാ ഓഫീസർ, 
പവ്യ ത്തി യുടെ പേരെഴുതി മുദ്രവച്ച് ദർ ഘാ സു കൾ 

ഭൂ ജ ല വ ക പ്പ് , തൊടു പു ഴ , ഇടുക്കി എന്ന 
ക്ഷണിച്ചുകൊള്ളുന്നു . 

വിലാസത്തിൽ മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് 

ലഭിക്കേണ്ടതാണ്. 
ദർഘാസ് നമ്പർ ജി.ഡബ്ളിയു . ഡി. ഐ 9/2011-12. 

2 . പ്രവൃത്തി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി 
പ്രവൃത്തിയുടെവിവരവും അടങ്കൽ തുകയും - ഇടുക്കി സമയങ്ങളിൽ തൊടുപുഴയിലുള്ള ഓഫീസിൽ നിന്നും 
ജില്ലയിൽ കരിങ്കുന്നം പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലെ 

അറിയാവുന്നതാണ്. 
നിലവിലുള്ള കുഴൽ കിണറിൽ ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം 

3. സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധി ക്കുന്ന എല്ലാ 
കുടിവെള്ള പദ്ധതി നടപ്പാക്കുന്നതിന് ? 56,000. 

നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 
നിരതദ്രവ്യം ? 1, 400. 

4. ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടുക്കുന്ന 

തി നുള്ള അധികാരം ജില്ലാ ഓ ഫീ സറിൽ 
ദർഘാസ് ഫോറത്തിന്റെ വില ? 400 + വാറ്റ്. 

നിക്ഷിപ്തമായിരിക്കും. 
- ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും 5. ദർഘാസ് തുറ ക്കു ന്ന ദിവസം ഒഴിവു ദിവസം 
സമയവും - 1 - 11 - 2011 , 10 മണി. 

ആകു ക യാ ണെ ങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 

മേൽപ്പറഞ്ഞ അതേ സമയത്തു തന്നെ ദർഘാസുകൾ 
ദർ ഘാസ് വിൽ ക്കു ന്ന അ വ സാ ന തീയ തി യും 

തുറക്കുന്നതായിരിക്കും. 
സമയവും 10 - 11 - 2011, 12 മണി. 

ജില്ലാ ആഫീസ്, 
ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 

ഭൂജലവകുപ്പ്, 

( ഒപ്പ്) 
10 - 11 - 2011, 2 മണി. 

തൊടുപുഴ, ഇടുക്കി. 

ജില്ലാ ഓഫീസർ, 


